( 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg .No. KL/TV(N )/634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


GOVERNN 


. 
കരള 


ള സർക് 


NIMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ജൂലൈ 7 

7th July 2015 
- 1190 മിഥുനം 22 
22nd Mithunam 1190 


നമ്പർ 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


1937 ആഷാഢം 16 
16th Ashadha 1937 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. എം .1453 / 2014. 

2015 ജൂ ൺ 15 . 
ഭൂജല വകുപ്പ്, മലപ്പുറം ജില്ലാ ഓഫീസറുടെ കാര്യാലയ 
ത്തിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തി നടപ്പിലാക്കുന്ന 
തിനുവേണ്ടിമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ജില്ലാ 
ഓഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവു ന്ന ത ല്ല . 15 - 7 - 2015 - ന് ഉച്ചകഴിഞ്ഞ് 1 മണിവരെ 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
15 - 7- 2015 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം വൈകുന്നേരം 4 മണിക്ക് ഹാജരാകുന്ന കരാറു 
കാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

- കേരള സർക്കാരിന്റെ 150 - ന്റെ ( നൂറ്റി അൻപത് രൂപ) 
മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

നിര ത ദ വ്യ മാ യി ദർ ഘാ സിൽ പറ യുന്ന അടങ്കൽ 
തുകയുടെരണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 


മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

ടെണ്ടർ നമ്പരും ജോലി യു ടെ വി വ രവും അട ങ്കൽ 
തുകയും ജി. എം . റ്റി./05/2015 - 16 - മലപ്പുറം ജില്ലയിലെ വട്ടംകുളം 
ഗ്രാമ പഞ്ചായത്തിലെ മേലഴിയാംകുന്ന്എന്ന സ്ഥലത്ത് ഒരു 
150 എം . എം . വ്യാസമുള്ള കുഴൽ കിണർ നിർമ്മിക്കുന്ന 
പ്രവൃത്തി. 

അടങ്കൽ തുക - 81,200. 
നിരതദ്രവ്യം - 2,100. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 

ദർഘാസുകൾ റദ്ദ ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


( ഒപ്പ്) 
ജില്ലാ ആഫീസറുടെ കാര്യാലയം, ജില്ലാ ഓഫീസർ 
മലപ്പുറം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


415 


